O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 23 
Tuesday , 23th November 2021 


1197 വൃശ്ചികം 8 
8th Vrischikam 1197 


1943 അഗ്രഹായനം 2 
2nd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


46 


Vol . X 


No. 


Part III 


Labour Commissionerate Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


( 1 ) 


നമ്പർ സി1-253,2021 . 


2021 സെപ്റ്റംബർ 23 . 


ശ്രീ . എ . എം . ഹസൈനാർ , S / o മക്കാരുപിള്ള , H. No. 649/13 , ഇലവുംകുടി , തണ്ടേക്കാട്ട് , 
മുടിക്കൽ പി . ഒ . - യുടെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശീ . ലിജാസ് ഹസൈനാർ , H. No. 649/13 , ഇലവുംകുടി , തണ്ടേക്കാട്ട് , മുടിക്കൽ പി . ഒ . -യുടെ 
ആശി തർക്ക് തൊഴിലാളി നഷ് ട പ രി ഹാരം നൽകു ന്ന തി നായി ? 19 , 36 , 004 ( 

പത്താൻ പത് 
ലക്ഷത്തി മുപ്പത്താറായിരത്തി നാല് രൂപ ) ഈ ഓഫീസിൽ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
H. No. 649/13 , ഇലവുംകുടി , തണ്ടേക്കാട്ട് , മുടിക്കൽ പി . ഒ . - യിൽ താമസം ( 1 ) ശ്രീ . ഹസൈനാർ Late 
( പിതാവ് ) , ( 2 ) ശ്രീമതി ലൈല ( മാതാവ് ) , ( 3 ) ശ്രീമതി ലിൻസ ( സഹോദരി ) എന്നിവർ മാത്രമേയുള്ളൂവെന്നും 
പെരുമ്പാവൂർ അസി സ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്ത് തി രി ക്കു ന്നു . അ ( പ കാ ര മുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 15 ദിവസത്തി നകം എന്റെ മുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആ യത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . 
അ തിനു ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ സി1-364 / 2020 . 


2021 ഒക്ടോബർ 11 . 


കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമബോർഡിന്റെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . എം . ടി . പുരുഷൻ , മറ്റപ്പിള്ളിൽ വീട് , തിരുവാങ്കുളം പി . ഒ . , 
എറണാകുളം- യുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട പരിഹാരം നൽകു ന്ന തി നായി ? 5 , 98,680 
( അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മാത്രം ) ഈ ആഫീസിൽ 
കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി മറ്റപ്പിള്ളിൽ വീട് , തിരുവാങ്കുളം പി . ഒ . , കണയന്നൂർ , 
എറണാകുളം -682 305 - ൽ താമസം ( 1 ) ശ്രീമതി യമുന , റ്റി . ബി . ( ഭാര്യ ) , ( 2 ) ശ്രീ . നിതീഷ് , എം . പി . 
( മകൻ ) , ( 3 ) മാസ്റ്റർ നീരജ് , എം . പി . ( മൈനറായ മകൻ ) , ( 4 ) കുമാരി സാവിത്രി ( അവിവാഹിതയായ 
സഹോദരി ) എന്നിവർ മാത്രമേയുള്ളൂവെന്നും എറണാകുളം ഒന്നാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കു ന്നു . അ പകാര മുള്ള ആശി ത രാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെ ങ്കി ലു മുണ്ടങ്കിൽ അ വർക്കുള്ള 

നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തി നകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അ തി നു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


അവ ക  ാശം 


ഈ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


23th November 2021 


KERALA GAZETTE 


23 


( 3 ) 


നമ്പർ സി1-278 2020 . 


2021 സെപ്റ്റംബർ 23 . 


ജറീന മറൈൻ എഞ്ചിനീയറിംഗ് വർക് സ് , മുനമ്പം പി . ഒ . , പള്ളിപോർട്ടിന്റെ കീഴിൽ 
ജോലി നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . തോമസ് , കൈതത്തറ വീട് , 
കുഞ്ഞിത്ത പി . ഒ . , വടക്കേക്കര വില്ലേജ് - യുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട പരിഹാരം 
നൽകുന്നതിനായി ? 6,93,646 ( ആറു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയാറ് 
രൂപ മാത്രം ) ഈ ആഫീസിൽ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 
2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി കൈതത്തറ വീട് , 
കുഞ്ഞിത്തെ പി . ഒ . , വടക്കേക്കര -683 522 - ൽ താമസം ( 1 ) ശ്രീമതി ഷീല ( ഭാര്യ ) , ( 2 ) ശ്രീമതി അനീന 
( മകൾ ) എന്നിവർ മാത്രമേയുള്ളൂവെന്നും വടക്കൻ പറവൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശി തരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെ ങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ് . അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുടേയും 

( ഒപ്പ് ) 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെയും കമ്മീഷണർ ഫോർ എംപ്ലോയീസ് കോമ്പൻസേഷൻ & 
കാര്യാലയം , ആലപ്പുഴ , 

ഇൻഡസ്ട്രിയൽ ടബണൽ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


24 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


( 1 ) 


നമ്പർ ബി -254 2021 . 


2021 സെപ്റ്റംബർ 16 . 


കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് , കോട്ടയം ജില്ലാ കമ്മിറ്റി , കാഞ്ഞിരപ്പള്ളി 
ഉപകാര്യാലയം തൊഴിലാളിയായി ജോലി ചെയ്തുവരവെ 24-11-2020 -ാം തീയതി ജോലിക്കിടയിലുണ്ടായ 
അപകടത്തിൽ മരണമടഞ്ഞ ശ്രീ . ശിവദാസൻ , മണിമേടയിൽ വീട് , ഏന്തയാർ , കൂട്ടിക്കൽ പി . ഒ , 
കോട്ടയം -686 514 എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 1 3,37,409 
( മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴാ യി രത്തി നാനൂറ്റി ഒൻപത് രൂപ മാത്രം ) ഈ കോടതിയിൽ 
കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം ആക്ട് 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണ സമയത്തെ ആശ്രിതരായി ( 1 ) ശ്രീമതി കനകമ്മ ( മാതാവ് ) , 
മണിമേടയിൽ വീട് , ഏന്തയാർ പി . ഒ . , കൂട്ടിക്കൽ , കോട്ടയം -686 514 , ( 2 ) ശ്രീമതി ജീവ ശിവദാസൻ 
( ഭാര്യ ) , മണിമേടയിൽ വീട് , ഏന്തയാർ പി . ഒ . , കൂട്ടിക്കൽ , കോട്ടയം -686 514 എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്നും കാഞ്ഞിരപ്പള്ളി അസി സ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 15 ദിവസത്തിനകം 
ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആ യത് തെളിയിക്കേണ്ടതുമാണ്.നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താണ് . അ തി നു ശേഷം സമർപ്പിക്കുന്ന അവകാശവാദ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ബി -231,2021 . 


2021 സെപ്റ്റംബർ 16 . 


ലോറി ഡവറായി ജോലി ചെയ്തു വരവേ 18-5-2004 -ാം തീയതി ജോലിക്കിടയിലുണ്ടായ 
അപകടത്തിൽ മരണമടഞ്ഞ ശ്രീ . ബഷീർ , ചിരപ്പാറയിൽ വീട് , അരുവിത്തുറ പി . ഒ . , ഈരാറ്റുപേട്ട 
എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി തൊഴിലുടമ * 11,30,378 
( പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ മാത്രം ) ഈ കോടതിയിൽ 
കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം ആക്ട് 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണ സമയത്തെ ആശ്രിതരായി ( 1 ) ശ്രീമതി സുഹറാമോൾ , എ . എം . 
( ഭാര്യ ) , പട്ടേരിയിൽ വീട് , കവളങ്ങാട് , നെല്ലിമറ്റം പി . ഒ . -686 691 , ( 2 ) അൽത്താഫ് നാസർ ( മകൻ ) , 
പട്ടേരിയിൽ വീട് , കവളങ്ങാട് , നെല്ലിമറ്റം പി . ഒ . - 686 691 , ( 3 ) അൽഫിനാ , പി . എൻ . , ( മകൾ ) , 
ഇട്ടിയാട്ടിര , കൂവപ്പടി , ഇടവൂർ പി . ഒ . - 683 544 , ( 4 ) റുക്സാന ബീഗം ( മകൾ ) , പട്ടേരിയിൽ വീട് , 
കവളങ്ങാട് , നെല്ലിമറ്റം പി . ഒ.- 686 691 , ( 5 ) ഫാത്തിമ മെഹറൂബ് , പട്ടേരിയിൽ വീട് , കവളങ്ങാട് , 
നെല്ലിമറ്റം പി . ഒ . - 686 691 എന്നിവർ മാത്രമേയുള്ളൂവെന്നും കോതമംഗലം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെ ങ്കിലുമുണ്ട് ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ കാര്യാലയം , 
ഇടുക്കി , പീരുമേട് . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ & 

ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


23th November 2021 


KERALA GAZETTE 


25 


നോട്ടീസ് 


നമ്പർ ബി -1737 / 20 20 . 


2021 ഒക്ടോബർ 1 . 


ശ്രീ . വിജയൻ , എം . പി . , മൂത്താട്ട് ഹൗസ് , കുറുക്കൻപ്പാറ , ചിറ്റഞ്ഞൂർ പി . ഒ . , തൃശ്ശൂർ എന്ന 
വ്യക്തി ജോലി ചെയ്യുന്നതിനിടയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ടതിനാൽ ടിയാന്റെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകു ന്നതി നായി ? 4,98,800 ( നാലു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി എണ്ണൂറ് 
രൂപ മാത്രം ) കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫയർ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഈ 
കോടതിയിൽ കെട്ടിവെച്ചിരിക്കുന്നു . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) 
വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം ടിയാന്റെ ആശ്രിതരായി ശ്രീമതി രാഗിണി , ടി . കെ . ( ഭാര്യ ) 
എന്നവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ നടത്തിയ 
അന്വേഷണത്തിലും ഈ കോടതിയിൽ നടത്തിയ പ്രാഥമിക വിചാരണയിലും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് . 
പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം 
ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ കാര്യാലയം , 
തൃശ്ശൂർ , അയ്യന്തോൾ -680 003 . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.23 03:45:23 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


